Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31 st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6782 


Chengannur Taluk 


( 3 ) 


പരസ്യം 


നമ്പർ സി8-4352 / 2021 . 


2021 ജൂലൈ 20 . 


( 1 ) 


നമ്പർ സി8-46132021 . 


2021 ജൂലൈ 20 . 


1-4-2016 - O 


ചെങ്ങന്നൂർ താലൂക്കിൽ എണ്ണയ്ക്കാട് വില്ലേജിൽ ഉളുന്തി 
മുറിയിൽ കോയിപ്പുറത്ത് പുത്തൻ വീട്ടിൽ റോയി , പി . ഐ . , 
തങ്കമ്മ റോയി എന്നിവർ യഥാക്രമം 21-5-2020 - ലും 6-4-2006 - ലും 
മരിച്ചുപോയെന്നും ടിയാളുകളുടെ പേരിലുള്ള വിവിധ ആവശ്യ 
ത്തിന് അവകാ ശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് 
പരേതരുടെ മകൻ ടിയിൽ ലിനോജ് കെ . റോയി സമർപ്പിച്ച 
അപേക്ഷ യി ന്മേൽ എണ്ണ യ് ക്കാട് വില്ലേ ജാ ഫീ സർ വഴി 

നട ത്തി യ തിൽ ടിയാ ളുകൾ യഥാ ക മ 
21-5-2020 - ലും 6-4-2006 - ലും മരിച്ചുപോയതാണെന്നും പരേതരുടെ 
അവകാശികളായി താഴെപ്പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ വില്ലേജിൽ തിട്ടമേൽ 
മുറി യിൽ പള്ളി വീട്ടിൽ അംബിൾ 

കോട്ടേ ജിൽ 
അന്നമ്മ പി . വർഗ്ഗീസ് എന്നവർ 

തീയ തി 
മരിച്ചുപോയെന്നും ടിയാളുടെ പേരിലുള്ള വിവിധ ആവശ്യത്തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് ടിയിൽ പി . എസ് . വർഗ്ഗീസ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ചെങ്ങന്നൂർ വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യ തിൽ ടിയാ ൾ 1- 4 - 2016 -ാം തീയതി മരിച്ചു 
പോ യതാ ണന്നും പര തയുടെ അ വ കാ ശി കളായി 
താഴെപ്പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


അന്വ ) ഷണ o 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭർത്താവ് 


71 


പേര് 


വയസ് 


| കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


2 


പി . എസ് . വർഗ്ഗീസ് 
ട്വിങ്കിൾ സഖറിയ വർഗ്ഗീസ് 
അംബിൾ സാറാ വർഗ്ഗീസ് 


മകൻ 


37 


3 


മകൾ 


35 


1 


ലിന്റാ റോയി 


മകൾ 


35 


2 


ലിനോജ് കെ . റോയി 


മകൻ 


28 


മേൽപ്പ റ ഞ്ഞ വരാണ് പര ത രുടെ അവ കാ ശി കൾ 
എന്നുള്ള തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങ 
ന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറ ഞ്ഞ വർ ആണ് പരേത യുടെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ചെങ്ങന്നൂർ . 

തഹശീൽദാർ . 


( 2 ) 


Mavelikkara Taluk 


നമ്പർ സി8-4397 / 2021 . 


2021 ജൂലൈ 20 , 


പരസ്യം 


( 1 ) 


നമ്പർ സി1-6934 / 2021 . 


2021 ജൂലൈ 20 , 


ചെങ്ങന്നൂർ താലൂക്കിൽ മുളക്കുഴ വില്ലേജിൽ പെരിങ്ങാല 
മുറിയിൽ ഉതം വീട്ടിൽ പ്രകാശ് കുമാർ , ജി . എന്നയാൾ 
26-12-2020 -ാം തീയതി മരിച്ചുപോയെന്നും ടിയാന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ലീലാ പ്രകാശ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ മുളക്കുഴ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാ ൻ 
26-12-2020 -ാം തീയതി മരിച്ചുപോയതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


മാവേ ലിക്കര താലൂക്കിൽ മാവേ ലിക്കര വില്ലേജിൽ 
കൊറ്റാർകാവ് മുറിയിൽ കുളങ്ങരേത്ത് ശ്രീപത്മനാഭം വീട്ടിൽ 
പത്മനാഭ പിള്ള 26 -1- 2015 - ൽ മരിച്ചു പോയിട്ടുള്ള തിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേ തന്റെ ഭാര്യ ടിയിൽ രമ ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്മേൽ മാവേലിക്കര വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ച 
തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മായ അവ കാ ശി കൾ 
താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


ബസം 


1 


68 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


2 


47 


3 


23 


1 


രമ 


64 


ഭാര്യ 
മകൻ 


4 


18 


2 


ഹരി പത്മനാഭൻ 


42 


മാലതി പിള്ള 

മാതാവ് 
ലീലാ പ്രകാശ് 

ഭാര്യ 
പ്രവീൺ കുമാർ 

മകൻ 
പിയ പ്രകാശ് 

മകൾ 
മേൽ പ്പ റ ഞ്ഞ വരാണ് 

പരേ ത ന്റെ അവ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചെങ്ങ 
ന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മു ക ളിൽ പ്പ റ ഞ്ഞ 

രണ്ടു പേർ മാത മാണ് 

പരേത ന്റെ 
നിയ മാ നു സൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടി ഫിക്കറ്റ് നൽ ക 

ന്ന തിൽ 

ആർക്കെ ങ്കിലും 
ആക്ഷേ പ മു ള്ള പക്ഷം ആയത് പരസ്യ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമായും കാലാ വധി കഴിഞ്ഞും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


90 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6783 


( 2 ) 


( 4 ) 


നമ്പർ സി1-6935 2021 . 


2020 ജൂലൈ 20 . 


നമ്പർ സി1-7111 ; 2021 . 


2021 ജൂലൈ 20 . 


മാവേ ലി ക്കര താലൂക്കിൽ പെരിങ്ങാല വില്ലേജിൽ 
ഈരേഴ തെക്ക് മുറിയിൽ ബിനുഭവനത്തിൽ കെ . രാമൻ നായർ 
22-2-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ അവകാശിയെ തെളിയി 
ക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
ടിയിൽ ബിനീ ഷ് , സി ആർ . ബോധിപ്പിച്ചു വന്ന 
അപേക്ഷയിന്മേൽ പെരിങ്ങാല വില്ലേജാഫീസർ മുഖാന്തിരം 
അവ കാ ശ വി ചാ രണ നട ത്തിവ രു ത്തിയ രേഖ കൾ 
പരി ശോ ധിച്ച തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മാ യ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


മാവേ ലി ക്കര താലൂക്കിൽ പരി ങ്ങാല വില്ലേജിൽ 
ഈരേ ഴ തെക്ക് 

മുറി യിൽ വേണീ ഭ വൻ വീട്ടിൽ 
പി . ഹരിഹരൻ ആചാരി 2-4-2008 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ മകൻ ടിയിൽ രാജേഷ് കുമാർ , എച്ച് . 
ബോധി പ്പി ച്ചു വന്ന അ അ ക്ഷയി മൽ പരി ങ്ങാല 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതന്റെ 
നിയമ പരമായ അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് 
കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


കമ 
നമ്പർ 


ബം 


1 


ബിനു , സി . ആർ . 


മകൻ 


43 


1 


ഭാര്യ 


64 


കൃഷ്ണവേണി 
രാജേഷ്കുമാർ , എച്ച് . 


2 


ബിനീഷ് , സി . ആർ . 


36 


2 


കൻ 


45 


3 


ജയന്തി 


മകൾ 


44 


മു ക ളിൽ 


പറത്ത 


പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മുകളിൽ പറഞ്ഞ രണ്ടുപേർ മാത്രമാണ് പരേതന്റെ 
നിയ മാ നു സൃത അവ കാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 

മൂന്നു പേർ മാത്ര മാണ് പരേത ന്റെ 
നിയ മാ നു സൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ട താ ണ് . തപാൽ 
മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ലഭി ക്കുന്ന 


( 3 ) 


( 5 ) 


നമ്പർ സി1-71102021 . 


2021 ജൂലൈ 20 . 


നമ്പർ സി1-719712021 . 


2021 ജൂലൈ 20 . 


മാവേ ലി ക്കര താലൂക്കിൽ കണ്ണ മം ഗലം വില്ലേജിൽ 
ഈ രേ ഴ വ ടക്ക് 

മുറി യിൽ ന വ ട ക്ക തിൽ വീട്ടിൽ 
എൻ . പി . ചാക്കോ 28-4-2021 - ൽ മരിച്ചു പോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേ തന്റെ ഭാര്യ ടിയിൽ സുശീല ചാക്കോ 
ബോധിപ്പിച്ചു വന്ന 

അപേ ക്ഷയി മേൽ 
വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അവ കാ ശ വി ചാ രണ 
നട ത്തിവ രു ത്തിയ രേഖകൾ പരിശോധിച്ച തിൽ നിന്നും 
പരേതന്റെ നിയമ പര മായ അവകാശികൾ താഴെപ്പറയുന്ന 
വരാണെന്ന് കാണുന്നു . 


ക ണ മ മ ഗ ല 


ന്റെ 


മാവേ ലി ക്കര താ ലൂ ക്കിൽ വെട്ടി യാർ വില്ലേജിൽ 
അറു നൂറ്റി മം ഗലം മുറി യിൽ വിജ യ ഭ വനം വീട്ടിൽ 
സജ്ജ കു മാർ 22 -2 -2019 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ രാജലക്ഷ്മി ബോധിപ്പിച്ചുവന്ന 
അ അ ക്ഷയിന്മേൽ വെട്ടി യാർ വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ 
പരി ശോ ധി ച്ച തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മാ യ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


പേര് 


വയസ് 


പേര് 


കമ 


പരേതനുമായുള്ള 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


ബം 


നമ്പർ 


1 


സരസ്വതിയമ്മ 


മാതാവ് 


75 


1 


സുശീല ചാക്കോ 


ഭാര്യ 


74 


2 


രാജലക്ഷ്മി 


ഭാര്യ 


45 


2 


ആശ എലിസബത്ത് ചാക്കോ മകൾ 


37 


3 


മകൻ 


23 


അക്ഷയ് എസ് . കുറുപ്പ് 
അജയ് എസ് . കുറുപ്പ് 


4 


23 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മുക ളിൽ പറഞ്ഞ ര ണ്ടു പേർ മാത്ര മാണ് 

പരേത ന 
നിയമാനുസൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പ ര സ്യ തീ യ തി 

ദിവ സത്തി നകം 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


മു തൽ 


30 


ന 


മുകളിൽ പറഞ്ഞ നാലു പേർ മാത്രമാണ് പരേത ന്റെ 
നിയ മാ നു സൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേ ണ്ട താ ണ് . തപാൽ 
മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz , No. 34 / 2021 / DTP ( CLP ) . 


91 


31st AUG . 2021 ) 


COMMISSIONERATE OF LAND REVENUE 


6784 


( 6 ) 


( 8 ) 


നമ്പർ സി1-7112 / 2021 . 


നമ്പർ സി1-72532021 . 


2021 ജൂലൈ 20 . 


2021 ജൂലൈ 20 . 


മാവേ ലി ക്കര താ ലൂ ക്കിൽ ഭരണിക്കാവ് വില്ലേജിൽ 
തെക്കേ മ കു ഴി മുറി യിൽ ചൂ നാട്ട് കാർത്തി ക യിൽ 
പ്രസന്നകുമാരിഅമ്മ 30-3-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതിനാൽ 
അവകാശിയെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതയുടെ ഭർത്താവ് ടിയിൽ വി . ശിവരാമപിള്ള 
ബോധിപ്പിച്ചു വന്ന അപേ ക്ഷയി ന്മ ൽ ഭ ര ണി ക്കാവ് 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തി 
വരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പരേതയുടെ 
നിയ മ പ ര മായ അ വ കാ ശി താഴെ പറ യു ന്നയാളാ ണെന്ന് 
കാണുന്നു . 


മാ വ ലി ക്കര താ ലൂ ക്കിൽ 

പാല മേൽ വില്ലേജിൽ 
എരുമക്കുഴി മുറിയിൽ അനു നിവാസിൽ റ്റി . ജി . വിജയൻ 
3-4-2-021 - ൽ മരിച്ചു പോയിട്ടുള്ള തി നാൽ അവകാശികളെ 
തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ടിയിൽ തങ്കമണി , എൽ . ബോധിപ്പിച്ചുവന്ന അപേക്ഷയി 
ന്മേൽ പാലമേൽ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവരുത്തിയ രേഖകൾ പരിശോധിച്ചതിൽ 
നിന്നും പരേ തന്റെ നിയ മ പ ര മായ അവ കാ ശി കൾ 
താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


1 


74 


പരേതയുമായുള്ള 

ബന്ധം 


2 


46 


വി . ശിവരാമപിള്ള 


ഭർത്താവ് 


61 


3 


44 


പറഞ്ഞ 


പരേതയ്ക്ക് സന്താനങ്ങൾ ആരും തന്നെയില്ല . ആകയാൽ 
പരേ ത യുടെ ഭർത്താവായ വി . ശിവരാമപിള്ള മാത്രമാണ് 
പരേതയുടെ നിയമാനുസൃത അവകാശി എന്ന് തെളിയിക്കുന്ന 
ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേ ണ്ട താ ണ് . തപാൽ 
മാർഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


തങ്കമണി , എൽ . 

ഭാര്യ 
അനൂപ് റ്റി . വിജയൻ 

മകൻ 
അനില റ്റി . വിജയൻ 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മു ക ളിൽ മൂന്നു പേർ മാത മാണ് 

പരേത ന്റെ 
നിയ മാ നു സത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉള്ള 
പക്ഷം ആയത് പരസ്യതീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും ലഭി ക്കു ന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 7 ) 


താലൂക്കാഫീസ് , 
മാവേലിക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


നമ്പർ സി1-7228 2021 . 


2021 ജൂലൈ 20 . 


KOTTAYAM DISTRICT 


Kottayam Taluk 


ജമാബന്തി വിജ്ഞാപനം 


മാവേ ലി ക്കര താലൂക്കിൽ കണ്ണ് മം ഗലം വില്ലേജിൽ 
ആഞ്ഞിലിപ് മുറിയിൽ കുഴുവേലിൽ വടക്കതിൽ വീട്ടിൽ 
രവീന്ദ പണിക്കർ 23 -1-2013 - ൽ മരിച്ചു പോയിട്ടുള്ളതിനാൽ 
അവകാശികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ ടിയിൽ പി . സുശീല ബോധിപ്പിച്ചു 
വന്ന അപേ ക്ഷയി മേൽ കണ്ണ മം ഗലം വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അവകാശവിചാരണ നടത്തിവരുത്തിയ രേഖകൾ 
പരി ശോ ധിച്ച തിൽ നിന്നും പരേ തന്റെ നിയ മ പ ര മായ 
അവകാശികൾ താഴെപ്പറയുന്നവരാണെന്ന് കാണുന്നു . 


നമ്പർ DCKTM / 5348 / 2021 - B1 

2021 ആഗസ്റ്റ് 17 . 
കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ 
ജമാബന്തി ആഫീസറായി ഡെപ്യൂട്ടി കളക്ടർ ( ആർ.ആർ ) 
കോട്ട യത്തെ ജില്ലാ കലക്ടർ നിയമിച്ചിട്ടു ള്ള താ ണ് . ടി . 
സാഹച ര്യ ത്തിൽ കാഞ്ഞി രപ്പള്ളി താലൂക്കിന്റെ 2020 - 21 
സാമ്പത്തിക വർഷത്തെ ജമാ ബന്തി പരിശോ ധന താഴ 
നിശ്ചയിക്കുന്ന പ്രകാരം നടത്തപ്പെടുന്നതാണ് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


പി . സുശീല 


ഭാര്യ 


66 


ക്രമ 
നമ്പർ 


വില്ലേജിന്റെ പേര് 


പരിശോധനാ തീയതി 


2 


മഞ്ജു ശ്രീകുമാർ 


മകൾ 


46 


1 


3 


മനോജ് , ആർ . 


മകൻ 


41 


2 


3 


4 


പറത്ത 


5 


കൂവപ്പള്ളി 
മുണ്ടക്കയം 
ചിറക്കടവ് 
ചെറുവള്ളി 
ഇടക്കുന്നം 
എരുമേലി തെക്ക് 
കോരുത്തോട് 
എരുമേലി വടക്ക് 
കൂട്ടിക്കൽ 


1-9-2021 , 2-9-2021 
6-9-2021 , 7-9-2021 
9-9-2021 , 10-9-2021 
14-9-2021 , 15-9-2021 
17-9-2021 , 18-9-2021 
3-9-2021 , 4-9-2021 
8-9-2021 , 9-9-2021 
13-9-2021 , 14-9-2021 
16-9-2021 , 17-9-2021 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ 
മുക ളിൽ 

മൂന്നു പേർ മാത്ര മാ ണ് പരേത ന 
നിയമാനുസൃത അവകാശികളെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടി 
ഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് പരസ്യ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമായും 
കാലാ വധി കഴിഞ്ഞും ലഭി ക്കുന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


6 


7 


8 


9 


കളക്ടറേറ്റ് , 
കോട്ടയം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി കളക്ടർ ( ആർ . ആർ . 


92 


Salim A 


Digitally signed by Salim A 
Date : 2021.09.29 13:25:18 
+ 05'30 ' 


